Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No . രജി. നമ്പർ 
KLITV( N )/ 634/2012 -14 


GOVERN 


കേ 


ക്കാർ, 


രള സർക്ക 
NMENT OF 


F KERA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


6th November 2012 
2012 നവംബർ 6 


Vol. I | 
വാല്യം 1 | 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


- No. 1 22 


നമ്പർ 


15th Karthika 1934 
1934 കാർത്തികം 15 


PART III 
Forest Department 


- (1) 


അച്ചൻകോവിൽ ഡിവിഷൻ 

ദർഘാസ് പരസ്യം 
നമ്പർ ഡി - 2346/ 2012. 

2012 ഒക്ടോബർ 16. 


കേരള ഗവർണ്ണർക്കുവേണ്ടി അച്ചൻകോവിൽ ഡിവിഷണൽ 
ഫോറസ്റ്റാഫീസർ, അച്ചൻകോവിൽ റെയിഞ്ചിൽ താഴെപ്പറയുന്ന 
വിവിധ പണികൾക്കായി മൽസരസ്വഭാവമുള്ളതും പ്രത്യേകം 
(പ്രത്യേകം മുദ്ര വച്ച തു മായ ദർഘാ സു കൾ അംഗീകൃത 
കരാറുകാർ / ഏജൻസികൾ/ സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും 
2012 നവംബർ മാസം 22 -ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3.30 മണി 
വരെ അച്ചൻകോവിൽ ഡിവിഷണൽ ഫോറസ്റ്റാ ഫീസറുടെ 
ഓഫീസിൽ ലഭിക്കത്തക്കവിധം ക്ഷണിച്ചുകൊള്ളുന്നു . 


10 / 2012- 13 - അച്ചൻകോവിൽ റെയിഞ്ചിൽ സൗത്ത് 
സെക്ഷനിൽ കോടമല തോടിന് കുറുകെ ഒരു 
കോൺക്രീറ്റ് ചെക്ക് ഡാം നിർമ്മിക്കുക 
2 .2 ലക്ഷം 

5, 500 
3 11/ 2012 -13 - കാനയാർ റെയിഞ്ചിൽ ആലപ്പാടി 

സെക്ഷനിൽ പെട്ടി വീണ് അരുവിയിൽ ഒരു 
കോൺക്രീറ്റ് ചെക്ക് ഡാം നിർമ്മിക്കുക - 
3.4 ലക്ഷം 

8 ,500 
12/2012 - 13 - അച്ചൻകോവിൽ ഡിവിഷനാഫീസിൽ 
10 ക്യുബിക്കിളുകളും ഒരു L ആകൃതിയിലുള്ള 
ക്യാബിനും തിരിച്ച് തേക്കു തടി ചട്ടത്തിൽ 
18 എം . എം . എം . ഡി .എഫും 6 എം . എം . 
ഗ്ലാസ്സും ഉപയോഗിച്ച് വാതിലുകൾ ഇട്ടുള്ള 
ആധുനികവത്കരണ പണികൾ - 3.5 ലക്ഷം 8,750 


ം 


ക്രമ 
നമ്പർ 


- ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


(1) 


- (2 ) 


( 3 ) 


1 9/ 2012- 13 - അച്ചൻകോവിൽ റെയിഞ്ചിൽ സൗത്ത് 

സെക്ഷനിൽ അച്ചൻകോവിൽ പ്രീയാ എസ്റ്റേറ്റ് 
റോഡിന്റെ സെക്കന്റ് റീച്ച് 525 മീറ്റർ മുതൽ 
1525 മീറ്റർ വരെ ചപ്പാത്ത് ഭാഗം ഒഴികെ 
മെറ്റലിംഗ് പണികൾ - 11 ലക്ഷം 

27,500 


ദർ ഘാസ് ഫോറ ത്തിന്റെ വില - കമ നമ്പർ 1 - ന് 
1,650 + വാറ്റ്, ക്രമനമ്പർ 2 - ന് 450 + വാറ്റ്, ക്രമനമ്പർ 
3- നും 4- നും 700 + വാറ്റ്. 

ദർഘാസ് ഫോറം നൽകുന്ന തീയതിയും സമയവും 
| 22 - 11- 2012, 1 മണി. 


6th Nov. 2012] 


FOREST DEPARTMENT 


336 


കോട്ടയം ഡിവിഷൻ 

ദർഘാസ്- കം - ലേലപ്പരസ്യം 
നമ്പർ എ2- 5872 /2012, 5165/ 2012. 

2012 ഒക്ടോബർ 20. 


ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 22 -11- 2012, 3.30 മണി. 

-- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
22 - 11- 2012 , 4 മണി. 

- കരാറുകാരന്റെ യോഗ്യത ക്രമനമ്പർ 1- ന് " സി ക്ലാസ്സും 
ഉപരിയും, മറ്റുള്ളവയ്ക്ക് " ഡി ക്ലാസ്സും ഉപരിയും. 

- ജോലി പൂർത്തിയാക്കേണ്ട കാലാവധി കമനമ്പർ 1- ന് 
മൂന്ന് മാസം, മറ്റുള്ളവയ്ക്ക് രണ്ട്മാസം. 

ഏതെങ്കിലും കാര ണ ങ്ങ ളാൽ 2012 നവംബർ 22 -ാം 
തീയതിയിൽ ഈ ദർഘാസ് നടക്കാതെ വരികയാണെങ്കിൽ 
മേൽ നിബ ന്ധ ന ക ൾ ക്ക് വിധേ യ മാ യി 30 - 11 - 2012 - ന് 
അ തേ സ്ഥലത്തും സമ യത്തും ( പസ്തുത ദർഘാസ് 
നടത്തുന്നതായിരിക്കും. 

പകരം ദർഘാസ് തീയതിയും സമയവും - 30 - 11 - 2012 , 
3. 30 മണി. 


ദർഘാസ് ഫോറം നൽകുന്ന തീയതിയും സമയവും - 
30 - 11- 2012 , 1 മണി. 


ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 30 - 11- 2012, 3.30 മണി. 


ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
30 - 11 -2012 , 4 മണി. 


ദർ ഘാസ് ഫോറം ആ വ ശ്യ മുള്ള കരാ റു കാർ 
ഏജൻ സി കൾ/ സ്ഥാ പ ന ങ്ങ ൾ അ വരുടെ തിരിച്ചറിയൽ 
രേഖ ഹാജരാക്കിയെങ്കിൽ മാത്രമേ ദർഘാസ് ഫോറങ്ങൾ 
ലഭിക്കുകയുള്ളു. ദർഘാസ് ഫോറത്തിനായി അതിന്റെ വിൽപ്പന 
നികു തി യ ടക്കം രൊക്കം പണമായി അടച്ച് രേഖാമൂലം 
അപേക്ഷിക്കേ ണ്ട താ ണ് . ദർഘാസ് ഫോറ ത്തിന്റെ വില 
യാതൊരു കാരണവശാലും തിരികെ നൽകുന്നതല്ല . ദർഘാസ് 
പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ദർഘാസ് 
പമാണത്തോടൊപ്പം 100 - ന്റെ മുദ്രപത്രത്തിൽ പ്രാഥമിക 
ഉടമ്പടി അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. നിശ്ചിത നിരതദ്രവ്യം 
അച്ചൻകോവിൽ ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറുടെ പേരിൽ 
പ്ലഡ്ജ് ചെയ്തതും പ്രവൃത്തിയുടെ പേര് രേഖപ്പെടുത്തിയിരി 
ക്കേണ്ടതുമാണ്. മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കാത്ത 
കരാറുകാരുടെ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . നിരതദ്രവ്യം 
അച്ചൻകോവിൽ ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടെ പേരിൽ 
പണ യ പ്പെടു ത്തിയ സ്ഥിര നിക്ഷേ പ മായോ നാഷണൽ 
സേവിംഗ്സ് സർട്ടിഫിക്കറ്റ് ആയോ ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ 22- 11-2012 -ാം തീയതി 
ഉച്ചയ്ക്കുശേഷം 4 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ ഏജൻസി 
കളുടെ സ്ഥാപനങ്ങളുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധി 
ക്കുന്നതാണ്. ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം 
പൊതു അവധി പ്രഖ്യാപിച്ചാൽ അടുത്ത പ്രവൃത്തി ദിവസം 
നിശ്ചിത സമയത്ത് ദർഘാ സു കൾ സ്വീക രിക്കു ന്നതും 
തുറക്കുന്നതുമായിരിക്കും. 19 - 8 - 1997 - ലെ കേരള സർക്കാർ 
ഉത്തരവ് നമ്പർ ജി . ഒ. ( പി) 84 /97/ പി. ആന്റ് റ്റി. വ്യവസ്ഥകൾ 
ഉൾപ്പെടെ പൊതു മ രാ മത്ത് വകു പ്പിലെ ദർ ഘാ സിനെ 
സംബ ന്ധിച്ച എല്ലാ വ്യവ സ്ഥ കളും ഈ ദർഘാ സിനും 
ബാധകമായിരിക്കും. 


കോട്ടയം ഡിവിഷന് കീഴിൽ എരുമേലി, അയ്യപ്പൻകോവിൽ 
എന്നീ റെയിഞ്ചുകളുടെ പരിധിയിൽ വരുന്ന 1948 ഉറുമ്പിക്കര, 
1946 കല്ലാർ എന്നീ തേക്ക് പ്ലാന്റേഷ നു ക ളിൽ ഫൈനൽ 
ഫെല്ലിംഗ് ജോലികൾ നടത്തി തടികൾ ശേഖരിച്ചതിനുശേഷം 
അതാത് കൂപ്പുകളിൽ കിടക്കുന്ന പല ജാതി മരങ്ങളുടെ തലപ്പ് 
ഭാഗങ്ങളിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ശേഖരിക്കാവുന്നതും 
ടി കൂപ്പുകളിൽ നിൽക്കു ന്നതും പെൻസിൽ മാർക്കിംഗ് 
നടത്തിയിട്ടുള്ള വിവിധയിനത്തിൽപ്പെട്ട മരങ്ങളിൽ നിന്നും 
ശേഖരിക്കാവുന്നതുമായ താഴെപ്പട്ടികയിൽ പറയുന്ന വിറകുകൾ, 
1946 കല്ലാർ കൂപ്പിൽ നിൽക്കുന്ന മുളകൾ എന്നിവ അതേപടി 
താഴെപ്പറയുന്ന സ്ഥലത്തും തീയ തി യിലും സമയത്തും 
ടെണ്ടർ- കം - ലേലം അനുസരിച്ച് വിൽപ്പന നടത്തുന്നതാണ്. 
ഓരോ കൂപ്പി നു മുള്ള പ്രത്യേകം പ്രത്യേകമുള്ള ദർഘാസ് 
ഫോറങ്ങൾ കോട്ടയം ഡിവിഷണൽ ഫോറസ്റ്റാഫീസിൽ നിന്നും 
ഈ വിജ്ഞാ പന തീയതി മുതൽ 27 - 11 - 2012 ഉച്ചയ്ക്ക് ക് 
12 മണി വരെ പ്രവൃത്തി ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. 
അന്നേദിവസം ഉച്ച കഴിഞ്ഞ് 3 മണി വരെ ദർഘാസുകൾ 
തിരികെ സ്വീകരിക്കു ന്നതും അന്നേദിവസം ഉച്ച കഴിഞ്ഞ് 
3.10 മണിക്ക് പൊതു ലേലം നടത്തുന്നതും അന്നേദിവസം 
ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് അപ്പോൾ ഹാജരുള്ള ദർഘാസുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ കോട്ടയം ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ദർഘാസ് 
തുറക്കുന്നതുമാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന 
ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല. ഏതെങ്കിലും സാങ്കേതിക 
കാര ണ ങ്ങ ളാലോ നിശ്ചിത ദിവസം പൊതു അവധിയോ, 
ബന്ത്, ഹർത്താൽ തുടങ്ങിയ കാരണങ്ങൾമൂലമോ ടെണ്ടർ- കം 
ലേലം നടന്നില്ലെങ്കിൽ ആയത് അടുത്ത പ്രവൃത്തിദിവസം 
നടത്തുന്നതാണ്. കേരള വനം വകുപ്പിലെ ടെണ്ടർ - കം - ലേലം 
അനുസരിച്ചും Outright വില്പന സംബന്ധിച്ചും നിലവിലുള്ള 
എല്ലാ വ്യവസ്ഥകളും ഈ ടെണ്ടർ- കം - ലേലത്തിനും ബാധക 
മായിരിക്കും. ടെണ്ടറിനോടൊപ്പം 20, 000 രൊക്കം പണമായി 
നിരതദ്രവ്യം ഒടുക്കേണ്ടതാണ്. ദർഘാസ്/ ലേലത്തിൽ പങ്കു 
കൊള്ളുവാൻ ഉദ്ദേശിക്കുന്നവർ ദർഘാസ്/ ലേല വ്യവസ്ഥകൾ 
പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ തൻമൂലം വകുപ്പിന് 
സർക്കാരിന് ഉണ്ടാകുന്ന കഷ്ട നഷ്ടങ്ങൾ തന്നിൽ നിന്നും 
ഈടാ ക്കു ന്ന താണ് എന്ന് സമ്മതിച്ചു കൊ ണ്ടുള്ള ഒരു 
സമ്മതപത്രം ഒപ്പ് വയ്ക്കേണ്ടതാണ്. ടെണ്ടർ സമർപ്പിക്കാതെ 
ലേല ത്തിൽ മാത്രം പങ്കെ ടു ക്കു വാൻ ആഗ്രഹിക്കു ന്ന വർ 
ലേലദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്കുമുമ്പായി നിരതദ്രവ്യമായി 
20,000 രൊക്കം പണമായി ഒടുക്കേണ്ടതാണ്. ദർഘാസ് 
ലേലത്തിൽ പങ്കുകൊള്ളുവാൻ ഉദ്ദേശിക്കുന്നവർ അവരുടെ 
സ്ഥിരമായ മേൽവിലാസവും കയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ 
ബന്ധപ്പെട്ട വില്ലേജാഫീസിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റോ 
അതല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ ഐഡന്റിറ്റി 
കാർഡ്, ഡവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് ഇവയിൽ 
ഏതെ ങ്കിലും ഒന്നിന്റെ സാക്ഷ്യ പ്പെ ടു ത്തിയ പകർപ്പോ 
നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിന് മുമ്പായി സമർപ്പിക്കേണ്ടതാണ്. 

പാപ്പർട്ടി മാർക്ക് ര ജി സ് ട ഷൻ ഉള്ളവർ അ വരുടെ 
സർട്ടിഫിക്കറ്റ് കാണിച്ച് ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനിൽ 
നിന്നും ഫോട്ടോ പതിച്ച ഐഡൻഡിറ്റി കാർഡ് ഹാജരാ 
ക്കി യാൽ മതി യാ കു ന്ന താ ണ്. മേൽ വിവരിച്ച് പ്രകാരം 
സർട്ടിഫിക്കറ്റോ തിരിച്ചറിയൽ രേഖകളോ ഹാജരാക്കാത്തവരെ 
ദർഘാസ്/ ലേലത്തിൽ പങ്കുകൊള്ളാൻ അനുവദിക്കുന്നതല്ല. 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടെ 
കാര്യാലയം, അച്ചൻകോവിൽ 
ഡിവിഷൻ, അച്ചൻകോവിൽ പി . ഒ . 


- ( ഒപ്പ്) 
ഡിവിഷണൽ 
ഫോറസ്റ്റാഫീസർ. 


6th Nov. 2012] 


FOREST DEPARTMENT 


337 


പട്ടിക 


വനം വകുപ്പിലെ രജിസ്റ്റേർഡ് കരാറുകാർ, അയ്യപ്പൻകോവിൽ, 
എരുമേലി റെയിഞ്ചുകളിലെ കൺവീനർമാർ എന്നിവർ ടി 
ടെണ്ടർ- കം - ലേലത്തിൽ പങ്കുകൊള്ളാൻ പാടില്ലാത്തതാണ്. 
പോസ്റ്റ് ഓഫർ 

- നിയമാനുസൃതമുള്ള പോസ്റ്റ്ഓഫറുകൾ വല്ലതുമുണ്ടെങ്കിൽ 
ആയത് ദർഘാസ്/ ലേലം കഴിഞ്ഞ് 7 ദിവസത്തിനകം താഴെ 
പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി സമർപ്പിക്കേണ്ടതാണ്. 


ക്രമനമ്പർ 


കൂപ്പിന്റെപേര് 


കുപ്പിൽഅവശേഷി ക്കുന്നതലപ്പുകളിൽ നിന്നുംശിഖരങ്ങളിൽ നിന്നുംശേഖരിക്കാ വുന്നവിറകിന്റെ കുപ്പിൽനിന്നിരുന്ന പലജാതിമരങ്ങളിൽ നിന്നുംശേഖരിക്കാ വുന്നവിറകിന്റെ ആകെശേഖരിക്കാ വുന്നവിറകിന്റെ 43മുളക്കൂട്ടങ്ങളിൽ നിന്നുംശേഖരിക്കാ വുന്നമുളയുടെഅളവ് അളവ് അളവ് അളവ് 


1 


1948 


238 MT 


27 MT 


265 MT 


ഉറുമ്പിക്കര 


2 1946 


664 MT 


60 MT 


724 MT 


100 MT 


കല്ലാർ 


ക 
. 


അടങ്കൽ തുക : 

1948 ഉറുമ്പിക്കര - 1,32, 500. 

1946 കല്ലാർ - 4,92,000. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

1948 ഉറുമ്പിക്കര- 400 + വാറ്റ്. 

1946 കല്ലാർ 1,500 + വാറ്റ്. 
നിരതദ്രവ്യം - 20,000 വീതം. 


ലേല ദർഘാസ് തീയതി 27 -11- 2012. 


അടുത്ത ലേല തീയതി - 4 -12 - 2012. 


| 1. പോസ്റ്റ് ഓഫർ തരുന്ന വ്യക്തി ലേ സംഖ്യയുടെ 

20 % വില അധികം വാഗ്ദാനം നൽകിയാൽ മാത്രമേ 
ടിയാന്റെ പോസ്റ്റ്ഓഫർ സ്വീകരിക്കുകയുള്ളു. 
2. മുക ളിൽ പറഞ്ഞ പ്രകാരം സാധു വാ യ പോസ്റ്റ് 
ഓഫറുകൾ ഓഫറിന്റെ 50 % വില ക രിറ്റി 
ഡിപ്പോസിറ്റായി ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ 
മാറാവുന്ന DD ആയോ സർക്കാർ ട്രഷറി ക ളിൽ 
ചെലാൻ മുഖാന്തിരമോ അടയ്ക്കേണ്ടതാണ്. 
പോസ്റ്റ്ഓഫറിൽ പറഞ്ഞിരിക്കുന്ന വിലയ്ക്ക് ടി കരാർ 
എടുത്തുകൊള്ളാമെന്നുള്ള സമ്മതപത്രം 100 - ന്റെ 
മുദ്രക്കടലാസ്സിൽ എഴുതി നൽകേണ്ടതാണ്. 
പോസ്റ്റ്ഓഫറിലെ നിബന്ധനകൾ പ്രകാരമുള്ള വിലയും 
ഓഫറും സെക്യൂരിറ്റി ഡിപ്പോസിറ്റും സമ്മതപത്രവും 
കിട്ടിക്കഴിഞ്ഞാലുടൻ പോസ്റ്റ്ഓഫർ സ്വീകാര്യമാണെന്ന് 
ബന്ധപ്പെട്ട അധികാരിക്ക് തോന്നുന്നപക്ഷം ടി ലേലം/ 
ടെണ്ടർ റദ്ദ് ചെയ്യുന്നതിനും പുനർ ദർഘാസ്/ ലേലം 
നടത്തുന്നതുമായിരിക്കും. 

ലേലത്തു ക യുടെ 35 % രൂപയും കൂടിയത് 1 ലക്ഷം 
രൂപയും എന്ന കണക്കിൽ രൊക്കം പണമായോ ഏതെങ്കിലും 
ദേശസാൽകൃത ബാങ്കിലോ നിഷ്കർഷിക്കപ്പെട്ട ശാഖയിൽ 
മാറാവുന്ന DD ആയോ ലേലദിവസം തന്നെ ഒടുക്കേണ്ടതാണ്. 
35 % വരുന്ന തുക 1 ലക്ഷം രൂപയിൽ അധികരിക്കുന്നപക്ഷം 
ബാക്കി വരുന്ന തുക ലേലദിവസം മുതൽ 7 പ്രവൃത്തി ദിവസ 
ത്തിനകം ഒടുക്കേണ്ടതാണ്. കരാർ ഉറപ്പിച്ച ദർഘാസുകാരൻ 
കരാർ തുകയുടെ ബാക്കി തുക, വിൽപ്പന നികുതി, ഫോറസ്റ്റ് 
ഡെവലപ്പ്മെന്റ് ടാക്സ്, ഇൻകം ടാക്സ് എന്നിവ യഥാക്രമം 
കരാർ തീയതി മുതൽ 30 ദിവസത്തിനകം അടയ്ക്കേണ്ടതാണ്. 
കരാർ തീയതി മുതൽ 2 മാസത്തിനകം നിയമപ്രകാരമുള്ള 
കടത്ത് പാസ്സ് ബന്ധപ്പെട്ട റെയിഞ്ചാഫീസറിൽ നിന്നും വാങ്ങി 
കരാർ പ്രകാരമുള്ള മുഴുവൻ തുകയും അടച്ച് ടി കൂപ്പുകളിൽ 
നിന്നും വിറക്, മുള നീക്കം ചെയ്യേണ്ടതാണ്. 

ടെണ്ടർ - കം - ലേലം ഉറപ്പിച്ച് അറിയിപ്പ് കിട്ടുന്ന 
തീയതി മുതൽ 10 (പത്ത്) ദിവസത്തിനകം ഉടമ്പടി വച്ച് 
ജോലി ആരംഭിക്കേണ്ടതും രണ്ട് മാസത്തിനകം പ്രവൃത്തി 
പൂർത്തിയാക്കി വിറകും തലപ്പും, മുളയും മുളയുടെമുള്ളു 
കളും നീക്കം ചെയ്യേണ്ടതുമാണ്. ബഹു . പാട്ടക്ഷൻ വിഭാഗം 
അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ്കൺസർവേറ്ററിന്റെ 
7- 12 - 2011 - ലെ Pro . 5- 4668 / 12 -ാം നമ്പർ വിജ്ഞാപനത്തിൽ 
പറയുന്ന വ്യവ സ്ഥ കൾ ഈ ടെണ്ടർ - കം - ലേലത്തിനും 
ബാധകമായിരിക്കും. 


ദർഘാസ് ഫോറം വിൽക്കുന്ന സ്ഥലവും തീയതിയും 
സമ യ വും - കോട്ടയം ഡിവി ഷ ണൽ ഫോറ സ്റ്റാ ഫീ സ്, 
വിജ്ഞാ പന തീയതി മുതൽ 27 - 11 - 2012 ഉച്ചയ് ക്ക് 
12 മണി വരെ. 


- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന സ്ഥലവും തീയതിയും 
സമ യ വും - കോട്ടയം ഡിവി ഷ ണൽ ഫോറ സ്റ്റാ ഫീ സ് , 
27 - 11 - 2012, 3 മണി വരെ. 


ലേല സമയം 


27 - 11 - 2012, 3.10 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 27 - 11- 2012, 
4 മണി. 


പ്രവൃത്തി പൂർത്തിയാക്കേണ്ടുന്ന കാലാവധി - കരാർ 
തീയതി മുതൽ 2 മാസത്തിനകം. 


കൂടു തൽ വിവ ര ങ്ങ ൾ കോട്ടയം ഡിവി ഷ ണൽ 
ഫോറ സ്റ്റാ ഫീ സറുടെ ആഫീസിൽ നിന്നും പ്രവ്യത്തി 
ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. 


( ഒപ്പ്) 

ഡിവിഷണൽ 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, ഫോറസ്റ്റാഫീസർ 
കോട്ടയം. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


6th Nov. 2012] 


FOREST DEPARTMENT 


338 


പീച്ചി വൈൽഡ് ലൈഫ് ഡിവിഷൻ 


ദർഘാസ് പരസ്യം 


നമ്പർ പി. ഡബ്ലിയു .1-2507/ 2012. 2012 ഒക്ടോബർ 16 . 

കേരള ഗവർണ്ണർക്കുവേണ്ടി പീച്ചി വൈൽഡ് ലൈഫ് 
വാർഡൻ താഴെ വിവരിക്കുന്ന ജോലികൾ കരാറെടുത്ത് 
ചെയ്ത് തീർക്കു ന്ന തി നായി യോഗ്യ രായ രജി സ് ട്രേഡ് 
കോൺടാക്ടർമാരിൽ നിന്നും സീൽ ചെയ്ത ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കും. പൊതുമരാമത്ത് 
വകുപ്പിൽ നിന്നും വനം വകുപ്പിൽ നിന്നും കാലാകാലങ്ങളിൽ 
പുറ പ്പെ ടു വി ക്കുന്ന വ്യവ സ്ഥ കൾ ഈ ജോലികൾക്കും 
ബാധകമായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ നിശ്ചയിച്ച 
ദിവസം ദർഘാസ് നടക്കാതെ വന്നാൽ 29- 11-2012 - നും അന്നും 
നടക്കാതെ വന്നാൽ 6 - 12 - 2012 - നും നിശ്ചിത സമയത്തും 
സ്ഥലത്തും ദർഘാസ് നടത്തുന്നതാണ്. 


( ഒപ്പ്) 
വൈൽഡ് ലൈഫ് 
വാർഡൻ. 


വൈൽഡ് ലൈഫ് വാർഡന്റെ കാര്യാലയം, 
വൈൽഡ് ലൈഫ് വിഭാഗം, 
പീച്ചി, തൃശ്ശൂർ. 


കമ 
നമ്പർ 


നിരത 
ദ്രവ്യം 


പ്രവൃത്തികളുടെ വിവരവും 
അടങ്കൽ തുകയും 


SL. 


പീച്ചി വാഴാനി വന്യജീവി സങ്കേതത്തിൽ 

THRISSUR DIVISION 
വാ ണി യ മ്പാറ സക്ഷ ൻ ഓ ഫീസ് 

TENDER NOTICE 
കോമ്പൗണ്ടിന്റെ റിട്ടെ യി നിംഗ് ആന്റ് 
കോ മ്പ ൗ ണ്ട് വാൾ നിർ മ്മാ ണ - 

No . D - 7849 /2012 . 

| 22nd October 2012. 
- 2, 80, 000 

14, 000 

Competitive tenders in sealed separate covers 
പീച്ചി വാഴാനി വന്യജീവി സങ്കേതത്തിൽ 

superscribing the name of works are invited by the 
വാണിയമ്പാറ സെക്ഷനിൽ ആന വാരി 

Divisional Forest Officer, Thrissur for and on behalf of the 
ഭാഗത്ത് സോളാർ പവർ ഫെൻസിംഗ് 

Governor of Kerala from registered contractors in P.W .D . 
റീച്ച്-I ( 500 മീ .) നിർമ്മാണം - 1, 20,000 6 ,000 

Details of works are given below . 
പീച്ചി വാഴാനി വന്യജീവി സങ്കേതത്തിൽ 

Tender No. and 

EMD 
വാണിയമ്പാറ സെക്ഷനിൽ ആനവാരി 

| No . Name of Work with PAC 
ഭാഗത്ത് സോളാർ പവർ ഫെൻസിംഗ് 
റീച്ച്-II (1500 മീ.) നിർമ്മാണം- 1,41,000 7, 100 

8/2012 -13 - Improvements to Vazhani 

Forest Station building at Machad 
ദർ ഘാസ് ഫോറത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 

Range 4,25,000 

10,700 
600 + വാറ്റ്, ക്രമനമ്പർ 2- നും 3 - നും 400 + വാറ്റ്. 

- 9/ 2012- 13 - Improvements to Pattikkad 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 30-3- 2013 വരെ. 

Forest Office building and compound 
ദർഘാസ് ഫോറങ്ങളും ജോലികളെ സംബന്ധിച്ചുള്ള 

wall at Pattikkad Range — 4 ,85 ,000 | 12,200 
വിവരങ്ങളും ദർഘാസ് ഫോറത്തിന്റെ വിലയും വിൽപന 

| 10 / 2012- 13 - Construction of Bachelors 
നികുതിയും കൂടി പണമായോ മണിയോർഡറായോ അടയ്ക്ക 

Quarters building at Poongode at 
ന്ന വർക്ക് ദർഘാസ് സ്വീക രിക്കുന്ന അവസാന തീയതി 

Wadakkanchery Range — 30 ,00 ,000 50,000 
22 -11- 2012 ഉച്ചയ്ക്ക് ഒരു മണി വരെ ഈ ആഫീസിൽ നിന്നും 
ലഭി ക്കു ന്ന താ ണ് . പൂ രി പ്പിച്ച് മുദവെച്ച് ദർഘാ സു കൾ 

11/2012 -13 — Construction of Check Dam 
അന്നേദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിവരെ ഈ ആഫീസിൽ 

at Malesamangalam , Mayannur in 
സ്വീകരിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില മടക്കി 

- Wadakkanchery Range - 36,50, 000 50,000 
നൽകുന്നതല്ല. 
ദർഘാസ് സ്വീക രി ക്കുന്ന അവ സാന തീയതി യായ 

Cost of tender form – 900 + VAT for Sl. No. 1, 
(22 -11-2012 ) വൈകിട്ട് 3.30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ - 1 ,000 + VAT for Sl. No. 2 , 4,500 + VAT for Sl . No. 3 , 
സാന്നിദ്ധ്യത്തിൽ താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനോ ടിയാൻ - and 5 ,500 + VAT for Sl. No. 4 . 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറു 

Last date and time of sale of tender form — 14 - 11- 2012 
കാരുടെ സാന്നിദ്ധ്യത്തിൽ ടെണ്ടറുകൾ തുറക്കുന്നതായിരിക്കും. 

- 1 p . m . 
ടെണ്ടർ ഫോറത്തിനോടൊപ്പം നിരതദ്രവ്യത്തിനുള്ള തുക 
പണമായോ തൃശ്ശൂരിലുള്ള ഏതെങ്കിലും ദേശസാൽകൃത 

Last date and time of receipt of tender — 14 - 11 - 2012 , 
ബാങ്കിൽ മാറാവുന്ന വിധത്തിലുള്ള ഡി. ഡി. ആയോതാഴെ 

3 p . m . 
ഒപ്പിട്ടിരിക്കുന്ന ആളുടെഔദ്യോഗിക മേൽവിലാസത്തിൽ 

Date and time of opening of tender — 14 - 11 - 2012 , 
ഉള്ളത് ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് ഫോറത്തോടൊപ്പം 

3. 30 p . m . 
100 - ന്റെ മുദ്രപത്രത്തിലുള്ള പ്രിലിമിനറി എഗ്രിമെന്റ് നൽകേ 

Other date of tenders, if tenders are not received on 
ണ്ടതാണ്. അപൂർണ്ണമായ ദർഘാസുകൾ നിരസിക്കുന്നതാ 
യിരിക്കും. ഇങ്ങനെ ഏതെങ്കിലും ടെണ്ടറുകൾ കരാറുകാരനെ 

- the fixed date - 28 -11-2012 and 5-12 -2012. 
അറിയിക്കാതെ നിരസിക്കാനും അടങ്കലിൽ നേരിയ വ്യത്യാസം - Class of Registration " D and above for Sl. Nos. 1, 
വരു ത്തു വാ നും അ ധി കാരം താഴെ ഒപ്പിട്ടി രി ക്കുന്ന- 2 " B and above for Sl. Nos. 3 , 4. 


6th Nov. 2012] 


FOREST DEPARTMENT 


339 


കമ 


3 


Period of completion — 3 months for Sl. Nos. 1 and 2 ഇതിനും ബാധകമായിരിക്കും. പ്രവൃത്തിക്ക് അനുവാദം ലഭിച്ചു 
and 6 months for Sl. Nos. 3 and 4. 

കഴിഞ്ഞാൽ ടെണ്ടറുകാരനെ രേഖാമൂലം അറിയിക്കുന്നതും 

14 ദിവസത്തിനകം ടി ജോലിയുടെ ആകെ തുകയുടെ നിയമ 
All rules regarding tenders in Public Works 

പ്രകാരമുള്ള സെക്യൂരിറ്റി കെട്ടി വെച്ച് ഉടമ്പടി വയ്ക്കേണ്ടതും 
Department and Forest Department will be applicable to 

ജോലികൾ നടത്തേണ്ടതുമാണ്. കൂടുതൽ വിവരങ്ങൾ ഓഫീസ് 
this tender also . Further details can be had from the Office 

സമയത്ത് ഈ ഓഫീസിൽനിന്നും അറിയാവുന്നതാണ്. 
of the Divisional Forest Officer , Thrissur. Phone No. 0487 
2361268 . E -mial : dfo -thrissur @ forest .kerala .gov. in . 

ഫോൺ നമ്പർ: 0487- 2361268. 

ഇ മെയിൽ: dfo - thrissur @ forest. kerala. gov.in . 
കേരള ഗവർണ്ണർക്കു വേണ്ടി ത്യശ്ശൂർ ഡിവി ഷ ണൽ 
ഫോറസ്റ്റ് ഓഫീസർ താഴെ പറയുന്ന ജോലികൾക്ക് 14- 11- 2012 

Divisional Forest Office, 

(Sd.) 
വൈകുന്നേരം 3 മണിവരെ പൊതുമരാമത്ത് വകുപ്പിലെ ഡി 

Ayyanthole , Thrissur. Divisional Forest Officer. 
ക്ലാസ്സോ അതി നു മു ക ളിലോ ഉള്ള അംഗീകൃത കരാ റു 
കാരിൽനിന്നും മത്സരസ്വഭാവമുള്ള മുദ്രവച്ച ടെണ്ടറുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

നെന്മാറ ഡിവിഷൻ 
- ദർഘാസ് നമ്പരും 

നിരത 
പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 

ദർഘാസ്/ ലേല പരസ്യം 
നമ്പർ 
ഉദ്ദേശ അടങ്കൽ തുകയും 

നമ്പർ ഔ1- 8042/ 12. 

- 2012 ഒക്ടോബർ 8. 
1 8 / 2012 / 13 - മച്ചാട് റെയിഞ്ച്- വാഴാനി 

- നെന്മാറ ഡിവിഷനിലെ നെല്ലിയാമ്പതി, ആലത്തൂർ എന്നീ 
ഫോറസ്റ്റ് സ്റ്റേഷ ൻ കെട്ടി ട ത്തിന്റെ 

റെയിഞ്ചുകളിൽപ്പെട്ടതും താഴെ പട്ടികയിൽ കാണിച്ചിരിക്കുന്നതു 
പുനരുദ്ധാരണം- 4,25,000 

10 ,700 

മായ കശുമാവ് തോട്ടങ്ങളിൽനിന്നും ഉടമ്പടിവെച്ച തീയതി 
9/2012 /13 - പട്ടിക്കാട് റെയിഞ്ച് പട്ടിക്കാട് 

മുതൽ 30 - 6 - 2013 വരെയുള്ള കാലാവധിയിൽ കശുവണ്ടി 
ഫോറസ്റ്റ് ഓഫീസ് കെട്ടിടവും മതിലും 

ശേഖരിച്ച് കേരള സർക്കാർ നിർദ്ദേശിക്കുന്ന ഏജൻസികൾക്ക് 
പുനരുദ്ധാരണ പണികൾ - 4,85,000 

12 , 200 നൽകുന്നതിനോ അല്ലെങ്കിൽ ശേഖരിച്ച് കൊണ്ടുപോകുന്ന 

തിനോ ഉള്ള അവകാശം 21- 12- 2012 - ന് രാവിലെ 11.30 മണിക്ക് 
10/ 2012 / 13 - വടക്കാഞ്ചേരി റെയിഞ്ച് -പൂങ്ങോട് 

നെന്മാറ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം 
ഫോറസ്റ്റ് സ്റ്റേഷനിൽ ബാച്ചിലേർഴ്സ് 

ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോദർഘാസ്/ ലേലം ചെയ്ത് 
ക്വാർട്ടേഴ്സ് നിർമ്മാണം- 30 ,00,000 

50, 000 

വിൽക്കു ന്ന താ ണ് . ലേല ദിവസം പൊതു അ വ ധി യോ 
11/2012/13-- വടക്കാഞ്ചേരി റെയിഞ്ച് മായന്നൂർ 

ഹർത്താലോ പ്രഖ്യാപിക്കുന്നപക്ഷം പ്രസ്തുത ദർഘാസ് 
ഫോറസ്റ്റ് സ്റ്റേഷൻ അതിർത്തിയിലെ 

ലേലം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്തും 
മല്ലേശമംഗലം ചെക്ക് ഡാം നിർമ്മാണം - 

സ്ഥലത്തും വെച്ച് നടത്തുന്നതാണ്. 
36, 50, 000 50,000 

പട്ടിക 
ദർ ഘാസ് ഫോറ ത്തിന്റെ വില ക മ ന മ്പർ 1 - ന് 

ക്രമ റെയിഞ്ചിന്റെ കശുവണ്ടി തോട്ടത്തിൽ തോട്ടത്തിന്റെ 
900 + വാറ്റ്, ക്രമനമ്പർ 2- ന് 1,000 + വാറ്റ്, ക്രമനമ്പർ 3 - ന് 

നമ്പർ പേര് തോട്ടത്തിന്റെ നിന്നും വിസ്തൃതി 
4,500 + വാറ്റ്, ക്രമനമ്പർ 4 - ന് 5,500 + വാറ്റ്. 

പേര് ലഭിക്കാവുന്ന ( ഹെക്ടർ) 
- ക രാ റു കാരന്റെ ക്ലാസ്സ് ക മ നമ്പർ 1 - നും 2 - നും 

കശുവണ്ടിയുടെ 
“ ഡി യും അതിനു മുകളിലും; കമ നമ്പർ 3 - നും 4- നും 

മതിപ്പുവില 
" ബി യും അതിനുമുകളിലും. 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - ക്രമ നമ്പർ 1- നും - 1 നെല്ലിയാമ്പതി 1976 - അയിലമുടി 1,51,000 

80 .00 
2 - നും 3 മാസം; ക്രമനമ്പർ 3 - നും 4 - നും 6 മാസം. 

1977 -കു ണ്ടലി 1, 86,000 

49 . 00 
- ദർഘാസ് പ്രമാണങ്ങൾ തൃശ്ശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് 

- 2 ആലത്തൂർ 1979 - വീഴുമല 13 , 600 

12 . 11 
ഓഫീസിൽനിന്നും ദർഘാസ് ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ 

1979 - മേലാർകോട് 80, 500 

21.27 
ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച ദർഘാസുകൾ ദർഘാസ് ദിവസം 
വൈകുന്നേരം 3 മണിവരെ സ്വീകരിക്കുന്നതും അപ്പോൾ 

നിരതദ്രവ്യം - 5, 000 വീതം. 
ഹാജരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 3.30 - ന് 
ടെണ്ടർ തുറക്കുന്നതുമാണ്. ദർഘാസ് പ്രമാണങ്ങളുടെ വില 

ദർഘാസ് ഫോറത്തിന്റെ വില - 150 + വാറ്റ്. 
മടക്കി നിൽകുന്നതല്ല. 

ദർഘാസ് ലഭിക്കുന്ന അവസാന തീയതിയും സമയവും 
- ദർഘാസ് ഫോറത്തോടൊപ്പം 100 - ന്റെ മുദ്രപത്രത്തിൽ 

| 20 - 12 - 2012 , 5 മണിവരെ. 
നിർദ്ദിഷ്ട മാ ത ക യിൽ പാഥ മിക കരാ റൂം , ത്യശ്ശൂർ 

- ദ ർ ഘാസ് സമർപ്പിക്കേണ്ട അ വ സാന തീയതിയും 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ പ്ലഡ്ജ് ചെയ്ത് 

സമയവും-- 21- 12 - 2012, 11 മണിവരെ. 
തൃശ്ശൂ രിൽ മാറ ത്ത ക്ക വിധമുള്ള ഡിമാന്റ് ( ഡാഫ്റ്റായി 
നിരതദ്രവ്യവും സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യവും പ്രാഥമിക 

ലേലത്തീയതിയും സ്ഥലവും സമയവും - ഡിവിഷണൽ 
കരാറും അടക്കം ചെയ്യാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 

ഫോറസ്റ്റ് ഓഫീസ്, നെന്മാറ, 21- 12- 2012 , 11. 30 മണി. 
മരാമത്ത് ജോലികളെ സംബന്ധിച്ച് കേരള വനം വകുപ്പിലേയും കരാർ കാലാവധി ഉടമ്പടി തീയതി മുതൽ 30 - 6 - 2013 
പൊതുമരാമത്ത് വകുപ്പിലേയും നിലവിലുള്ള നിയമങ്ങൾ വരെ. 


6th Nov. 2012] 


FOREST DEPARTMENT 


340 


ലേല നിബന്ധനകൾ 


6. മേൽ സൂചി പ്പിച്ച നാൽപത് ദിവ സ ത്തി നകം 

(40 ദിവസം) തുക അടച്ച് ലേല വസ്തുക്കൾ നീക്കം 
ചെയ്യാത്ത പക്ഷം പതിനെട്ട് ശതമാനം ( 18 % ) പലിശ 
യോടുകൂടി ബാക്കി തുക അടയ്ക്കുന്നതിന് ഒരുമാസം 
( 30 ദിവസം) വരെയും, ഇരുപത്തിനാല് ശതമാനം 
(24 % ) പലിശയും പിഴ പലിശയിൻമേൽ രണ്ടര ശതമാനം 
(22 % ) സർചാർജ്ജും ഈടാക്കികൊണ്ട് അടുത്ത ഒരു 
മാസം വരെയും ( 30 ദിവസം) 36 % പിഴപ്പലിശയും 
പിഴ പലിശയിൻമേൽ 5 % സർചാർജ്ജും ഈടാക്കി 
കൊണ്ട് വീണ്ടും ഒരു മാസം കൂടിയും 
( 30 ദിവ സം ) ഇങ്ങനെ ആകെ 3 മാസം വരെ 
( 90 ദിവസം) റെയിഞ്ച് ഓഫീസർക്ക് കാലാവധി 
ദീർഘിപ്പിച്ച് അനുവദിക്കാവുന്നതാണ്. അപ്രകാരം 
ദീർഘിപ്പിച്ച സമയപരിധിക്കകവും പണമടയ്ക്കാതെ 
വന്നാൽ, അടച്ച തുക സർക്കാ രി ലേക്ക് കണ്ടു 
കെട്ടുകയും ലേലം കൊണ്ട് വഹകൾ വീഴ്ചക്കാരന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ ദർഘാസ്/ ലേലംവഴി 
വിറ്റഴിക്കുന്നതുമാണ്. 


1. ദർഘാസ്/ ലേല വിൽപ്പനയിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശി 
ക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും 

കൈയൊപ്പും സാക്ഷ്യപ്പെടുത്തിയ ബന്ധപ്പെട്ട വില്ലേജ് 
ഓഫീസിൽ നിന്നുമുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 
ഇല ക്ഷൻ ഐഡന്റിറ്റി കാർഡ്/ ഡ വിങ്ങ് 

ലൈസൻസ്/ പാസ്പോർട്ട് ഇവയിൽ ഏതെങ്കിലും 
ഒന്നിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഇൻകംടാക്സ് 
പാൻകാർഡും നിരതദവ്യം കെട്ടിവയ്ക്കു ന്നതിനു 
മുമ്പായി ഹാജരാക്കേണ്ടതാണ്. കൂടാതെ ദർഘാസ്/ 
ലേല നിബ ന്ധ ന കൾ പാലി ക്കു ന്ന തിൽ വീഴ് ച 
വരുത്തിയാൽ തൻമൂലം സർക്കാരിന് ഉണ്ടാകുന്ന 
ക ഷ് ട ന ഷ് ട ങ്ങ ൾ ഈടാ ക്കാ വു ന്ന താ ണെ ന്ന് 
സമ്മതിച്ചുകൊണ്ട് ഒരു സമ്മതപത്രം ഒപ്പ് വയ്ക്കേണ്ട 
താണ്. മേൽവിവരിച്ച സർട്ടിഫിക്കറ്റോ ഏതെങ്കിലും 
തിരിച്ചറിയൽ രേഖയോ ഹാജരാക്കാത്തവരെ ദർഘാസ്/ 

ലേലത്തിൽ പങ്കുകൊള്ളുവാൻ അനുവദിക്കുന്നതല്ല. 
2 . ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുന്നവർ ദർഘാസ് 

ലേലത്തിന് മുമ്പായി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന 
വിഭവങ്ങളുടെ ഗുണനിലവാരവും മറ്റും നേരിൽ കണ്ട് 
ബോധ്യപ്പെടേണ്ടതാണ്. ലേലത്തിനുശേഷം ഈ വക 
കാര്യ ത്ത ക്കു റിച്ചുള്ള യാതൊരു പരാതിയും 
പരിഗണിക്കുന്നതല്ല . 
പട്ടികയിൽ കാണിച്ചിരിക്കുന്ന തോട്ടങ്ങൾക്ക് വെവ്വേറെ 
ദർ ഘാ സു കൾ സമർപ്പി ക്കേ ണ്ട താ ണ് . ലേലം 
കഴിഞ്ഞയുടൻ ഹാജരായവരുടെ സാന്നിധ്യത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതും വിജയിയെ നിശ്ചയി 

ക്കുന്നതുമാണ്. 
4. വിജയിയായ ദർഘാസ്/ ലേലക്കാരൻ ലേലം കഴിഞ്ഞ 

ഉടൻ മൊത്ത വില 20,000 - ൽ കുറവാണെങ്കിൽ 
മുഴു വൻ തുകയും അതിൽ കൂടു ത ലാ ണെ ങ്കിൽ 
മൊത്തം ലേലത്തുകയുടെ 35 % വില , കുറഞ്ഞത് 
20,000 - ഉം കൂടിയത് 1,00, 000 എന്ന കണക്കിൽ 
മൊത്തം പണമായോ ഡി. ഡി . ആയോ ലേല ദിവസം 
തന്നെ അടക്കേണ്ടതാണ്. ലേല സംഖ്യയുടെ 35 % 
തുക 1 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ലേല 
ദിവസം അടച്ച 1, 00 ,000 ( ഒരു ലക്ഷം) കിഴിച്ച് 
ബാക്കി തുക ലേലദിവസം കഴിഞ്ഞ് 7 പ്രവൃത്തി 
ദിവസത്തിനകം ട്രഷറിയിൽ അടച്ച് രസീതി ഹാജരാ 
ക്കേണ്ടതാണ്. നിശ്ചിത തുക ഒടുക്കാതിരുന്നാൽ 
ലേലം റദ്ദ് ചെയ്തതായി കണക്കാക്കി നിരതദ്രവ്യം 
ഉൾപ്പെടെ മുതൽക്കൂട്ടുന്നതാണ്. അഡ്വാൻസ് തുക 
അവ സാനം നീക്കം ചെയ്യുന്ന വന വി ഭ വ ങ്ങ ളുടെ 
വിലയിലേക്ക് മാത്രമേ വകകൊള്ളിക്കുകയുള്ളൂ. 
ദർഘാസ്/ ലേലം സ് ഥി ര പ്പെ ടു ത്തിയതായുള്ള 
അറിയിപ്പും ബാക്കി തുകയും അടച്ച് തീർക്കുവാനുള്ള 
ചെലാൻ ഫോറവും അയച്ച തീയതി മുതൽ 40 
ദിവസത്തിനകം ചെലാൻ ഫോറത്തിൽ കാണിച്ചിട്ടുള്ള 
തുക സർക്കാരിന്റെ നിർദ്ദിഷ്ട ഖജനാവിൽ അടച്ച് 
ചെലാൻ രശീത് റെയിഞ്ച് ഓഫീസർക്ക് എത്തിച്ചു 

കൊടുക്കേണ്ടതാണ്. എല്ലാ വിഭവങ്ങളും മുഴുവൻ 
തുകയും അടച്ച് തീർത്ത് ലേലം സ്ഥിരപ്പെടുത്തിയ 
വിവരം അറിയിക്കുന്ന ദിവസം മുതൽ 40 ദിവസത്തി 
നകം നീക്കം ചെയ്യേണ്ടതാണ്. 


7. ദർഘാസ്/ ലേലം സഥിരപ്പെടുത്തിയത് അറിയിക്കുന്ന 

തീയതി മുതൽ 130 ദിവസത്തിനകം (നൂറ്റിമുപ്പത് 
ദിവസം) എല്ലാ തുകയും അടച്ചു തീർക്കാത്തപക്ഷം 
ദർഘാസ്/ ലേലം റദ്ദാക്കുന്നതും ആയത് ദർഘാസ് 
ലേലക്കാരന് 10 ദിവസത്തെ അവധിവെച്ച്മുൻകൂട്ടി 
നോട്ടീസ് കൊടുത്തതിനുശേഷം അതെ റെയിഞ്ചിലെ 
ദർഘാസ്/ ലേലത്തിൻ പ്രകാരം പുനർലേല വില്പന 
നട ത്തു ന്ന തു മാ ണ് . തൻമൂലം ഡിപ്പാർട്ട് മെന്റിന് 
ഉണ്ടാകുന്ന എല്ലാ കഷ്ട ന ഷ ങ്ങ ൾക്കും ആദ്യ 
ലേലക്കാരൻ ദർഘാസുകാരൻ ഉത്തരവാദിയാകുന്ന 
തുമാണ്. 


8. ദർഘാസ്/ ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന്റെതാഴെ 

പറയുന്ന അധികാരങ്ങൾ ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല . 


( എ ) ഏതെങ്കിലും വ്യക്തി യു ടെയോ സ്ഥാപ ന 
- ത്തിന്റെയോ നിരതദ്രവ്യം യാതൊരു കാരണവും 
പറയാതെ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ 
ചെയ്യാവുന്നതാണ്. 


( ബി ) ദർഘാസ്/ ലേലത്തിനായി പരസ്യപ്പെടുത്തിയ 

ഏതെങ്കിലും ലോട്ടുകൾ വിൽക്കാതിരിക്കുകയോ 
പരസ്യപ്പെടുത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും ലോട്ട് 
വിൽക്കുകയോ ചെയ്യാവുന്നതാണ്. 


( സി ) ലേല ത്തിന് പ്രതി കൂ ല മായി ബാധിക്കുന്ന 
ഏതെങ്കിലും നട പടി ക ളിൽ ഏർപ്പെ ട്ടെന്ന് 
ബോദ്ധ്യപ്പെടുന്നപക്ഷം വേലക്കാരനെ ലേല 
ത്തിൽനിന്നോ ലേല സ്ഥലത്തുനിന്നോ പുറത്താ 
ക്കാവുന്നതാണ്. 


( ഡി ) ലേലം വിളിക്കുന്നവർ പരോക്ഷമായി യോജിച്ച് 

സർക്കാരിനെ പ്രതികൂലമായി ബാധിക്കുന്ന 
നട പടി ക ളിൽ ഏർപ്പെട്ട് പ്രതീക്ഷിച്ച വില 
ലഭിക്കുന്നില്ല എന്ന് ബോദ്ധ്യപ്പെട്ടാൽ ലേലം 
നിർത്തിവയ്ക്കാൻ ഡിവി ഷ ണൽ ഫോറസ്റ്റ് 
ഓഫീസർക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 


6th Nov. 2012] 


FOREST DEPARTMENT 


341 


(1) 


(2) 


(3) 


(4) 


(5) 


9. പോസ്റ്റ് ഓഫർ ദർഘാസ്/ ലേലം നടത്തി 7 ദിവസ 

ത്തിനകം സമർപ്പിക്കേണ്ടതാണ്. ആയത് നിലവിലുള്ള 
നിബന്ധനകൾക്ക് വിധേയമായി മാത്രം പരിഗണിക്കുന്ന 
താണ്. ദർഘാസ്/ ലേലം സംബന്ധിച്ച കൂടുതൽ വിവ 
രങ്ങൾ ഈ ഓഫീസിൽ നിന്നോ നെല്ലിയാമ്പതി, 
കൊല്ലങ്കോട്, ആലത്തൂർ എന്നീ ഫോറസ്റ്റ് റെയിഞ്ച് 
ഓഫീസുകളിൽ നിന്നോ പ്രവർത്തി ദിവസങ്ങളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 


പാട്ടക്കരിമ്പ് 
ആദിവാസി 
കോളനി 
ചക്കിക്കുഴി 
സ്റ്റേഷൻ 


168 cm. 
148 cm. 
142 cm. 


1.062 m3 
0.932 m 
0. 932 m 


2. 926 m 


നിരതദ്രവ്യം- 10 ,000. 
ദർഘാസ് ഫോറത്തിന്റെ വില 


300 + വാറ്റ്. 


10 . 24- 6 - 2008 - ലെ ഗസറ്റ് നമ്പർ 26- ൽ പ്രസിദ്ധപ്പെടുത്തിയ 
| prot. (5 ) 2613 / 2008 തീയതി 12 - 6 - 2008 നമ്പർ ആയി 
പര സ്യ പ്പെടു ത്തിയ പുതു ക്കിയ ദർഘാസ്/ ലേല 
പരസ്യത്തിലെ പൊതു വായ നിബന്ധനകൾ ഈ 
ലേലത്തിനും ബാധകമായിരിക്കുന്നതാണ്. 


ടെൻഡർ ഫോറം കൊടുക്കുന്ന അവസാന തീയതിയും 
സമയവും 14 - 11- 2012 , 1 മണി. 


- ടെൻഡർ കിട്ടി യി രിക്കേണ്ട അവസാന തീയതിയും 
സമയവും 14 - 11 - 2012 , 3 മണി. 


21 - 12 - 2012 - ന് ദർഘാസ്/ ലേലത്തിൽ പങ്കുകൊള്ളുവാൻ 
ആരുംതന്നെമുന്നോട്ട് വരാതിരിക്കുകയോ ടെണ്ടർ/ ലേലം 
റദ്ദ് ചെയ്യുകയോ ചെയ്യുന്നപക്ഷം മുകളിൽ കാണിച്ച് വിളകൾ 
24- 12 -2012, 27 -12 -2012 , 29 -12 -2012 എന്നീ തീയതികളിൽ നിശ്ചിത 
സ്ഥലത്തും സമയത്തും ദർഘാസുകൾ സ്വീകരിച്ചതിനുശേഷം 
വിൽപ്പന നടത്തുന്നതായിരിക്കും. 


ടെൻഡർ തുറക്കുന്ന തീയതിയും സമയവും- - 14 - 11 - 2012, 
3 . 30 മണി. 


ഈ ദർഘാസ്/ ലേല പരസ്യം കേരള വനം 
വകുപ്പിന്റെ വെബ്സൈറ്റുകളായ www. keralaforest. org., 
www .fmiskerala.org 20 mlouoleno elejom . 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ ( ഒപ്പ്) 
കാര്യാലയം, നെന്മാറ, 

ഡിവിഷണൽ ഫോറസ്റ്റ് 
പാലക്കാട്. 

ഓഫീസർ. 


നിലമ്പൂർ സൗത്ത് ഡിവിഷൻ 
പുനർലേല ദർഘാസ് പരസ്യം 


നമ്പർ എ4- 2722 / 12 . 

2012 ഒക്ടോബർ 12. 
- നിലമ്പൂർ സൗത്ത് ഡിവിഷനിലെ കരുളായി റെയ്ഞ്ചിലെ 
പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിലെ പൂളക്ക പ്പാറ സ്റ്റാഫ് 
ക്വാർട്ടേഴ്സിനുസമീപം ജീവനും സ്വത്തിനും ഭീഷണിയായി 
നിൽക്കുന്ന 5 മട്ടി മ ര ങ്ങളും കാളി കാവ് റെയ് അഞ്ചിലെ 
ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെ കീഴിൽ വരുന്ന പാട്ടക്കരിമ്പ് 
ആദിവാസി കോളനിയിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന 
3 മട്ടി മരങ്ങളും മുറിച്ചു നീക്കം ചെയ്യുന്നതിന് ദർഘാസുകൾ 
സീൽ ചെയ്ത കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു , 


കരാർ കാലാവധി - കരാർ തീയതി മുതൽ 30 ദിവസം. 
ദർഘാസ് ഫോറം കൈമാറാൻ പാടില്ല . ദർഘാസ് 
ഫോറത്തിന്റെ വിലയും നികുതിയും തിരിച്ച് നൽകുന്നതല്ല . 
പൂരിപ്പിച്ച ദർഘാ സി നോ ടൊപ്പം നിശ്ചിത നിര ത ദ്രവ്യം 
അട യ് ക്കേ ണ്ട താ ണ് . നിശ്ചിത നിര ത ദ വ്യ മി ല്ലാത്ത 
ദർഘാസു കൾ നിരസിക്കു ന്ന താണ്. നിരതദവ്യം അടച്ച് 
ദർഘാസ് സമർപ്പിച്ചവരിൽ ഹാജരായവരെ മാത്രം ഉൾപ്പെടുത്തി 
ക്കൊണ്ട് നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ 
അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥരോ നിലമ്പൂർ 
സൗത്ത് ഡിവിഷൻ ഓഫീസിൽവെച്ച് ദർഘാസ് സ്വീകരിച്ച 
ശേഷം ലേലം ചെയ്യുന്നതും ലേലത്തിലോ ദർഘാസിലോ 
കൂടു തൽ തുക വാഗ്ദാനം ചെയ്യുന്ന ആളുടെ പേരിൽ 
അ ധി കാ ര പ്പെട്ട ഉദ്യോ ഗ സ്ഥന്റെ അന്തിമ ഉത്ത ര വിന് 
വിധേയമായി താൽക്കാലികമായി ലേലം ഉറപ്പിക്കുന്നതുമായിരിക്കും. 
ലേലത്തിൽ ടി മരങ്ങൾ വിൽക്കാൻ സാധിക്കാതെ വന്നാൽ 
20 - 11- 2012 - ന് മേൽപ്പറഞ്ഞ സ്ഥലത്തും സമയത്തും അതേ 
വ്യവസ്ഥകളോടെ ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. 
14 - 12 - 2010 - ലെ 49 -ാം നമ്പർ കേരള ഗസറ്റിലെ 589 മുതൽ 
595 വരെയുള്ള പേജുകളിൽ പ്രസിദ്ധീകരിച്ച തിരുവനന്തപുരം 
സംരക്ഷണ വിഭാഗം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 
2 - 12 - 2010 - ലെ പാ ( 5 ) 5628 / 10 നമ്പർ ലേല വിജ്ഞാപന 
പ്രകാ രമുള്ള വിശ ദ മായ ദർഘാസ്/ ലേല വ്യവസ്ഥകളും 
അ താ തു സ മ യത്തു നില വിലുള്ള മറ്റു നിയ മ ങ്ങളും 
ഈ ദർഘാസ്/ ലേല ത്തിനും വിധേയ മാ യി രി ക്കും . 
ദർഘാസ്/ ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നിലമ്പൂർ 
സൗത്ത് ഡിവിഷൻ ഓഫീസിൽനിന്നോ കരുളായി, കാളികാവ്, 
റെ യി ഞാ ഫീ സിൽ നിന്നോ ഓഫീസ് സമ യ ങ്ങ ളിൽ 
ലഭിക്കുന്നതാണ്. 
ഫോൺ: ഡിവിഷൻ ഓഫീസ് 

കരുളായി റെയിഞ്ചാഫീസ് - 04931 270296 
കാളികാവ് റെയിഞ്ചാഫീസർ - 04931 245720 


| മരങ്ങൾ 
നിൽക്കുന്ന ക്രമ മരങ്ങളുടെ വണ്ണം 
സ്ഥലം നമ്പർ വിവരം 


ഉദ്ദേശം 
കിട്ടാവുന്ന 
തടിയുടെ 
അളവ് 


(1) 


(2) 


- ( 3) 


( 4) 


04931 220392 


- മട്ടി 


പൂളക്കപ്പാറ 
സ്റ്റാഫ് 
ക്വാർട്ടേഴ്സ് 
കോമ്പൗണ്ട് 


മട്ടി 


220 cm. 
145 cm . 
145 cm. 
145 cm . 
160 cm . 


2.150 m3 
0. 932 m 
0. 932 m 
0.932 m3 
1.062 m 
6.008 m 


മട്ടി 


ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസ്, 
നിലമ്പൂർ സൗത്ത് ഡിവിഷൻ. 


ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർ. 


6th Nov. 2012] 


FOREST DEPARTMENT 


342 


SOUTH WAYANAD DIVISION , KALPETTA 


TENDER NOTICE 


No. D - 7922/ 12. 

| 12th October 2012 . 
Separate , sealed competitive tenders are invited from 
the registered PWD contractors for the following works in 
Kalpetta , Meppady, Chedleth Ranges of South Wayanad 
Forest Division , Kalpetta. 

Tender forms will be issued from this office 
on 28 - 11 - 2012 up to 1 p . m . and will be received up to 
2. 30 p . m . on the same day (28 - 11 - 2012 ). The received 
tenders will be opened at 3 . 30 p . m . on the same day 
(28 - 11 - 2012 ) by the Divisional Forest Officer, South 
Wayanad Division , Kalpetta or by any other officer duly 
authorized by him in the presence of the tenderers or their 
authorized representatives who are present at that time. 


Tender forms can be had from the office of the 
undersigned on direct remittance of cost of tender form or 
through money order along with the Registration Cards. 
Value of the forms once realized will not be refunded at 
any cost. EMD for the work should be made through 
Demand Draft drawn from any Nationalized Bank in favour 
of the Divisional Forest Officer, South Wayanad Division , 
Kalpetta and payable at Kalpetta . Tenders without 
adequate EMD, incomplete , defective or belated tenders 
will be summarily rejected . The undersigned reserves the 
right to reject any tender without assigning any reason 
thereof. The Co- operative societies, rendering the tenders 
should produce true copies of relevant orders exempting 
them from remittance of EMD /security along with the 
tenders if any. Otherwise they will have to remit EMD / 
security applicable . 


E . M. D . 


Sl. 
No . 


Name of works and estimate 

cost in Lakh 


1 


11,500 


2 


Construction of check dam at Karimattam 
Karimattam in Mundakkai Section of 

Meppady Range during 2012 -13 - 4.6 
Do. Mathadam in Sugandagiri section of 
Kalpetta Range during 2012 -13 - 4.6 
Do . Vilangadi in Padiri North section of 
Chedleth Range during 2012- 13 — reg — 

4. 4 


11,500 


3 


- 


11, 000 


4 


Do. Polanna in Padiri North section of 
Chedleth Range during 2012 -13 - 4.4 
Do. Elamala in Mundakkai section of 
Meppady Range during 2012-13 - 4.6 


11,000 


Each and every tender should accompany preliminary 
agreement in stamp paper worth 100 (Rupees One 
hundred only ) duly signed by the tenderer . Tenders 
without this preliminary agreement in stamp paper will also 
be rejected even at the time of opening the tenders. All 
the relevant rules, regulations, conditions etc. prevailing in 
PWD and Forest Department in respect of tenders will be 
applicable to this tender notification also . 

-- സൗത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലുള്ള 
ചെതലത്ത് റെയിഞ്ചിലെ താഴെ പറയുന്ന പ്രവൃത്തികൾ 
ഏറ്റെടുത്ത് നടത്തുന്നതിന് പൊതു മരാമത്തു വകുപ്പിലെ 
അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സരാടിസ്ഥാനത്തിലുള 
മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിക്കുന്നു . 

- ദർഘാ സു കൾ 28 - 11 - 2012 - ന് ഉച്ചയ്ക്ക് ശേഷം 1 
മണി വരെ ഈ ഓഫീസിൽനിന്നും ലഭിക്കുന്നതും 28- 11- 2012- ന് 
2.30 മണിവരെ പൂരിപ്പിച്ച ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
28 - 11 - 2012 - ന് 3 .30 മണിക്ക് തത്സ മയം ഹാജ രു ള്ള 
കരാറുകാരുടെയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തിയ 
വ്യക്തികളുടെയോ സാന്നിദ്ധ്യത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീ സ റോ അദ്ദേഹം അ ധി കാ ര പ്പെ ടു ത്തിയ മറ്റ് 
ഉദ്യോഗസ്ഥനോദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. 
ക്രമ 

ജോലിയുടെ പേരും അടങ്കൽ നിരതദ്രവ്യം 
നമ്പർ 

തുകയും (ലക്ഷത്തിൽ) 


5 


11, 500 


Cost of tender formſ 1,000 + VAT for Sl. Nos . 1, 2 , 
5 and 900 + VAT for Sl. Nos. 3 and 4 . 


Last date and time of receipt of tender - 28 -11- 2012, 
2. 30 p . m . 


Date and time of opening of tender - 28 - 11- 2012 , 
3.30 p. m . 


11, 500 


2 


11, 500 


Period of completion of works — 6 months after 
executing the agreement. 

If the tender could not be conducted due to any 
technical or unexpected reasons or persons not purchased 
tender forms also , on the above date , tenders for the 
above works will be conducted on 29 - 11- 2012 at the 
same time. 

If the tender could not be conducted due to any 
technical or unexpected reasons or persons not purchased 
tender forms also , on the above date tenders for the 
above works will be conducted on 30 - 11- 2012 at the 
same time. 


1 മേപ്പാടി റെയിഞ്ചിൽ മുണ്ടക്കെ സെക്ഷനിലെ 

കരിമറ്റത്ത്ചെക്ക് ഡാം നിർമ്മാണം - 4. 60 
കൽപ്പറ്റ റെയി ബിൽ സുഗന്ധ ഗിരി 

സെക്ഷനിലെ മാതടത്ത് ടി - 4.60 
3 - ചെതലത്ത് റെയിഞ്ചിൽ പാതിരി നോർത്ത് 

സെക്ഷനിലെ വിലങ്ങാടിയിൽ ടി - 4. 40 
ചെതലത്ത് റെയിഞ്ചിൽ പാതിരി നോർത്ത് 

സെക്ഷനിലെ പൊളന്നയിൽ ടി - 4. 40 
5 - മേപ്പാടി റെയി ഞ്ചിൽ മുണ്ടക്കെ 

സെക്ഷനിലെ ഏലമലയിൽ ടി - 4.60 


- 11, 000 


11, 000 


- 11,500 


6th Nov. 2012) 


FOREST DEPARTMENT 


343 


ദർഘാസ് പ്രമാണത്തിന്റെ വില കമനമ്പർ 1- നും 2- നും ബാങ്കിൽ നിന്നും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, സൗത്ത് 
5 - നും 1, 000 + വാറ്റ്, കമ ന മ്പർ 3 - നും 4 - നും വയനാട് ഡിവിഷൻ, കൽപ്പറ്റ എന്ന പേരിൽ വാങ്ങിയ ഡിമാന്റ് 
900 + വാറ്റ്. 

ഡാഫ്റ്റ്ആയിരിക്കണം. നിശ്ചിത നിരതദ്രവ്യം ഇല്ലാത്തതും 

വൈകി ലഭി ക്കു ന്ന തും അപൂർണ്ണവുമായ ദർഘാ സു കൾ 
ദർഘാസ് സ്വീക രിക്കുന്ന തീയതിയും സമയവും 

നിരസിക്കുന്നതാണ്. മതിയായ കാരണങ്ങളില്ലാതെ തന്നെ 
28 - 11 - 2012 , 2 . 30 മണി. 

ദർഘാസ് റദ്ദാക്കാനുള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. കോ -ഓപ്പറേറ്റീവ് 
28 - 11- 2012, 3. 30 മണി. 

സൊസൈറ്റികൾ ദർഘാസുകൾ നൽകുന്നുവെങ്കിൽ അവയെ 

നിര ത ദ വ്യം / സെക രിറ്റി കെട്ടിവെക്കു ന്ന തിൽ നിന്നും 
പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട കാലാവധി ഉടമ്പടിവെച്ച് 

ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആയതിലേക്കുള്ളഉത്തരവിന്റെ പകർപ്പ് 
6 മാസത്തിനുള്ളിൽ. 

ഹാജരാക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം അവരും നിരതദ്രവ്യം/ 
സാങ്കേതികമായ കാരണങ്ങളാൽ മേൽ പറഞ്ഞ ദിവസം സെക്യൂരിറ്റി കെട്ടിവെക്കേണ്ടതാണ്. 
ദർഘാസ് നട ത്തു ന്ന തിന് സാധിക്കാതെ വരിക യോ 

ദർഘാസ് സമർപ്പിക്കു വാ നു ദ്ദേ ശിക്കുന്ന കരാറുകാർ 
ദർഘാസിനുള്ള അപേക്ഷ വാങ്ങിക്കാതിരിക്കുകയോ ചെയ്താൽ 

ദർഘാസ് സഹിതം നിശ്ചിത ഫോറത്തിലുള്ള ഒരു പ്രാഥമിക 
ടി ജോലികൾക്കുളള ദർഘാസുകൾ 29 - 11 - 2012 - ന് അതേ 

കരാർ 100 - ന്റെ മുദ്രപത്രത്തിൽ തയ്യാറാക്കി ഒപ്പിട്ട് അടക്കം 
സമയത്ത് നടത്തുന്നതാണ്. 

ചെയ്യേണ്ടതും അങ്ങനെ ചെയ്യുവാൻ വീഴ്ചവരുത്തുന്ന കരാറു 
സാങ്കേതികമായ കാരണങ്ങളാൽ മേൽ പറഞ്ഞ ദിവസം കാ രുടെ ദർഘാ സു കൾ അ വ തുറ ക്കു മ്പോൾതന്നെ 
ദർഘാസ് നടത്തുന്നതിന് സാധിക്കാതെ വരികയോ ദർഘാസി അധികാ ര പ്പെട്ട ഉദ്യോ ഗ സ്ഥൻ നിര സി ക്കു ന്ന തു മാ ണ് . 
നുള്ള അപേക്ഷ വാങ്ങിക്കാതിരിക്കുകയോ ചെയ്താൽ ടി കേരള പൊതുമരാമത്ത് വകുപ്പിലും വനംവകുപ്പിലും ദർഘാസ് 
ജോലി കൾക്കുള്ള ദർഘാ സു കൾ 30 - 11 - 2012- ന് അതേ സംബന്ധിച്ച് നിലവിലുളള മറ്റ് എല്ലാ വ്യവസ്ഥകളും ഈ 
സമയത്ത് നടത്തുന്നതാണ്. 

ദർഘാസ് പരസ്യത്തിനും ബാധകമാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില പണമായോ മണിയോർഡർ 

( Sd.) 
ആയോ അടച്ച് രജിസ്ട്രേഷൻ കാർഡ് സഹിതം അപേക്ഷിച്ചാൽ Office of the Divisional Divisional Forest Officer 

ഫോറം ലഭിക്കുന്നതാണ്. ഫോറത്തിന്റെ വില ഒരു കാരണം Forest Officer, South (For and on behalf of the 
വശാലും മടക്കിക്കൊടുക്കുന്നതല്ല . നിരതദ്രവ്യം ദേശസാൽകൃത Wayanad Division , Kalpetta . Governor of Kerala ). 


